© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


ക്ക 


സ് 


GOVERNMENT 
OF KERALA 


കേരള ഗസററ 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ഏപ്രിൽ 27 
27th April 2021 


വാല്യം 10 


നമ്പർ 


1196 മേടം 14 
14th Medam 1196 


" } - 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 1 
7th Vaisakha 1943 


PART I 


Notifications and Orders issued by the Government 


126 


KERALA GAZETTE 


[ PART I 


ANNEXURE 


Labour and Skills Department 

Labour and Skills ( A ) 


to 


ORDERS 


" Whether 
“ 

the denial of employment 
Smt . Sandhya , T. K. , Packing employee by the 
management of St. George Foods , Manaloor P. O. , 
Thrissur - 680 617 is justifiable or not ? If not , 
what relief she is entitled to get ? ' ' 


( 1 ) 


G.0 . ( Rt . ) No. 510 / 2021 / LBR . 

Thiruvananthapuram , 17th March 2021 . 


By order of the Governor , 


SHIBU , R. 
Under Secretary 


നിയമ വകുപ്പ് 
നിയമ ( എച്ച് ) 


Whereas , the Government are of opinion that an 
industrial dispute exists between ( 1 ) The Director , Life 
Time Agroland , Koduvakaranam , Lekshmi Kovil P. O. , 
Peerumede , Idukki - 685 531 , ( 2 ) The Manager , Life Time 
Agroland , Koduvakaranam , Lekshmi Kovil P. O. , 
Peerumede , Idukki - 685 531 and the worker of the above 
referred establishment represented by the Secretary , 
Highrange Plantation Employees Union ( INTUC ) , 
Reg . No. 46/68 , Central Office , Peerumede , Idukki in respect 

. , , , 
of matters mentioned in the annexure to this order ; 


വിജ്ഞാപനം 


( 1 ) 


നമ്പർ 13404 എച്ച് 3 2020 നിയമം . 

തിരുവനന്തപുരം , 2021 മാർച്ച് 15 . 


And whereas , in the opinion of Government it is 
necessary to refer the said industrial dispute for 
adjudication ; 


8 


നൽ ക പ്പെട്ട 


Now , therefore , in exercise of the powers conferred 
by Section 10 ( 1 ) ( d ) of the Industrial Disputes Act of 
1947 ( Central Act XIV of 1947 ) the Government hereby 
direct that the said industrial dispute be referred for 
adjudication to the Industrial Tribunal Idukki . The 
Industrial Tribunal will pass the award within a period of 
three months . 


കേരള സർക്കാർ , 19 52 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3-0 5-0 വകുപ്പുകളും 
195 6 - ല നോട്ടറീസ് ചട്ടങ്ങളിലെ ചട്ടം 

ബി - യും 
കൂട്ടി വായിച്ച് പ് കാരം 

അധികാ ര ങ്ങ ൾ 
വിനിയോഗിച്ച് , ശ്രീ . കെ . സി . മാത , അഡ്വ ക്കേ റ്റ് , 
S / o ശ്രീ . മത്തായി ചാണ്ടി കവളമ്മാക്കേൽ , കവളമ്മാക്കൽ വീട് , 
നടയ്ക്കൽ പി . ഒ . , ഈരാറ്റുപേട്ട , കോട്ടയം -686 121 എന്നയാളെ 
കോട്ടയം റവന്യൂ ജില്ലയിലെ മീനച്ചിൽ താലൂക്ക് ഉൾപ്പെടുന്ന 
പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 1-4-2021 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ചു വർഷക്കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 44 { 1997 { KTM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


ANNEXURE 


( 2 ) 


നമ്പർ 13605 എച്ച് 3 2020 / നിയമം . 

തിരുവനന്തപുരം , 2021 മാർച്ച് 15 , 


“ Whether 
“ 

the dismissal from service of 
Smt . Njanakumari , C. R. No. 3762 , Division - 1 , 
Koduvakaranam Estate by the management of 
Life Time Agro Land Pvt Ltd. , Koduvakaranam 
Estate is justifiable or not ? If not , what are the 
reliefs the worker entitled to ? ' ' 

? ” 


8 


ബി - യും 


പ് കാ രം 


നൽക പ്പെട്ട് 


( 2 ) 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3-0 5-0 വകുപ്പുകളും 
1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ ചട്ടം 
കൂട്ടി വാ യിച്ച് 

അധികാ ര ങ്ങൾ 
വിനി യോ ഗിച്ച് , ശ്രീ . പി . കെ . മാത്യ , അഡ്വ ക്കേ റ്റ് , 
S / o . ശ്രീ . പി . എം . കുഞ്ഞുകു ഞ്ഞു , മേലെകൂട്ട് ഹൗസ് , 
നന്നു വക്കാട് പി . ഒ . , പത്ത നം തിട്ട -689 645 എന്ന യാളെ 
പത്ത നം തിട്ട റവന്യൂ ജില്ല ഉൾപ്പെ ടുന്ന 
അധികാര പരിധിയായി നിശ്ചയിച്ച് 16 -5-2021 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 33/1997 { PTA ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


G.0 . ( Rt . ) No. 525 / 2021 / LBR . 

Thiruvananthapuram , 20th March 2021 . 


പദേശം 


( 3 ) 


Whereas , the Government are of opinion that an 
industrial dispute exists between Sri C. J. Byju , 

, 
S / o C. D. Jose , St. George Foods , Manaloor P. O. , 
Thrissur - 680 617 and the workman of the above referred 
establishment Smt . Sandhya , T. K. , Thruthiyil Veedu , 
Manaloor P. O. , Thrissur - 680 617 in respect of matters 
mentioned in the annexure to this order ; 


നമ്പർ 13894 എച്ച് 3 2020 നിയമം . 

തിരുവനന്തപുരം , 2021 മാർച്ച് 15 . 


And whereas , in the opinion of Government it is 
necessary to refer the said industrial dispute for 
adjudication ; ; 


പ് കാ രം 


നൽക പ്പെട്ടി 


Now , therefore , in exercise of the powers conferred 
by Section 10 ( 1 ) ( d ) of the Industrial Disputes Act of 
1947 ( Central Act XIV of 1947 ) the Government hereby 
direct that the said industrial dispute be referred for 
adjudication to the Industrial Tribunal , Thrissur . Industrial 
Tribunal will pass the award within a period of three 
months . 

. 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3-0 5-0 വകുപ്പുകളും 
1956 - ലെ നോട്ടീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും 
കൂട്ടി വാ യിച്ച 

അ ധി കാ ര ങ്ങ ൾ 
വിനിയോഗിച്ച് , ശീമതി മേഴ്സി ജോർജ് , വി . , അഡ്വക്കേറ്റ് , 
W / o ശ്രീ . എ . ഫ്രാൻസിസ് , താര -4 , കൽപ്പന തീയറ്ററിനു 
എതിർ വശം , മൺകാവ് പി . ഒ . , കോഴിക്കോട് - 673 007 
എന്നവരെ കോഴിക്കോട് റവന്യൂ ജില്ലയിലെ കോഴിക്കോട് 
താലൂക്ക് ഉൾപ്പെടുന്ന ഉപദേശം അധികാര പരിധി യായി 
നിശ്ച യിച്ച് 

തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
36 1997 { KKD ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


19-4-2021-00 


8 


27th APRIL 2021 ) 


KERALA GAZETTE 


127 


( 8 ) 


നമ്പർ 14066 എച്ച് 3 2020 നിയമം , 

തിരുവനന്തപുരം , 2021 മാർച്ച് 15 , 


നമ്പർ 16151 { എച്ച് 3 2020 / നിയമം . 

തിരുവനന്തപുരം , 2021 മാർച്ച് 15 , 


8 


പകാരം 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3-0 5-0 വകുപ്പുകളും 
1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , 8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം 
ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ച് , ശ്രീ . എൻ . പി . ബാലചന്ദ്രൻ , അഡ്വക്കേറ്റ് , S / o 
ശ്രീ . എൻ . എസ് . പരമേശ്വര അയ്യർ , “ പ്രശാന്തി ' , കൽ വാക്കുളം 
റോഡ് , കൊപ്പം , പാലക്കാട് -678 001 എന്നയാളെ പാലക്കാട് 
റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി 
നിശ്ചയിച്ച് 15-4-2021 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷ 
കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 02 / 1997 / PLKD ) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


കേരള സർക്കാർ , 19 52 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്റ്റ് ) 3-0 5 -ം വകുപ്പുകളും 
1956 - ലെ നോട്ടീസ് ചട്ടങ്ങളിലെ , ചട്ടം 

ബി- യും 
കൂട്ടി വായിച്ച 

നൽക പ്പെട്ട 

അധികാ ര ങ്ങൾ 
വിനിയോഗിച്ച് , ശ്രീ . എൻ . രാമ കൃ ഷ്ണൻ , അഡ്വക്കേറ്റ് , 
S / o ശ്രീ . ആർ . നാരായണ അയ്യർ , ശീനിലയം , അരീക്കാട് , 
നല്ലളം പി . ഒ . , കോഴിക്കോട് -673 027 എന്നയാളെ കോഴിക്കോട് 
റവന്യൂ ജില്ല യിലെ കോഴി ക്കോട് താലൂ ക്ക് അധികാര 
പരിധിയായി കോഴിക്കോട് ഓഫീസായി നിശ്ചയിച്ച് 23-5-2021 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് 
നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 05 1998 KKD ) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 


നമ്പർ 14228 എച്ച് 3 2020 നിയമം , 

തിരുവനന്തപുരം , 2021 മാർച്ച് 15 . 


( 9 ) 


8 


പകാരം 


നമ്പർ 17508 എച്ച് 3 2020 നിയമം . 

തിരുവനന്തപുരം , 2021 മാർച്ച് 15 , 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3-0 5-0 വകുപ്പുകളും 
195 6 - ല നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 

ബി- യും 
കൂട്ടി വാ യിച്ച 

നൽക പ്പെട്ട 

അധി കാ ര ങ്ങൾ 
വിനിയോഗിച്ച് , ശീമതി ആർ . പത്മകു മാരി , അഡ്വക്കേറ്റ് , 
D / o ശ്രീ . കെ . ശ്രീധരൻ , പത്മ നിവാസ് , കാക്കോട് റോഡ് , 
പേട്ട പി . ഒ . , തിരു വ ന ന്ത പുരം - 695 എന്ന വര 
തിരുവനന്തപുരം റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര 
പ രി ധി യായി നിശ്ച യിച്ച് 9 - 4- 2021 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 14 / 2001 / TVPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


024 


( 6 ) 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3-0 5 -0 വകുപ്പുകളും 
1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച 
പകാരം നൽക പ്പെട്ട അധികാ ര ങ്ങൾ വിനി യോ ഗിച്ച് , 
ശ്രീ . റ്റി . പ്രഭാകരൻ , അഡ്വക്കേറ്റ് , S / o ശീ . തപസിമുത്തു , 
നിധിവെട്ടിയ വീട് , കാഞ്ഞിരംകുളം പി . ഒ . , നെയ്യാറ്റിൻകര , 
തിരുവനന്തപുരം -695 524 എന്നയാളെ തിരുവനന്തപുരം റവന്യൂ 
ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്ക് ഉൾപ്പെടുന്ന ഉപദേശം 
അധികാര പരിധിയായി നിശ്ചയിച്ച് 27-5-2021 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ 
നമ്പർ 04/1998 TVPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


നമ്പർ 14444 എച്ച് 3 2020 നിയമം . 

തിരുവനന്തപുരം , 2021 മാർച്ച് 15 . 


8 


പകാ രം 


നൽക പ്പെട്ട 


( 10 ) 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3-0 5-0 വകുപ്പുകളും 
195 6 - ല നോട്ടീസ് ചട്ടങ്ങളിലെ , ചട്ടം ബി- യും 
കൂട്ടി വാ യിച്ച 

അധികാ ര ങ്ങ ൾ 
വിനിയോഗിച്ച് , ശീമതി എൻ . സുഭദാമ്മ , അഡ്വക്കേറ്റ് , 
W / o ശ്രീ . കെ . ആർ . സുകുമാരൻ , ബസേലിയസ് കോളേജിന് 
എതിർവശം , ജി . എസ് . സീറ്റ് , കോട്ടയം -686 001 എന്നവരെ 
കോട്ടയം റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പദേ ശം അധികാര 
പരിധിയായി നിശ്ചയിച്ച് 19-4-2021 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
13 , 1997 { KTM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


നമ്പർ 17827 / എച്ച് 3 2020 നിയമം . 

തിരുവനന്തപുരം , 2021 മാർച്ച് 15 . 


( 7 ) 


നമ്പർ 14780 എച്ച് 3 2020 നിയമം . 

തിരുവനന്തപുരം , 2021 മാർച്ച് 15 . 


കേരള സർക്കാർ , 19 52 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3-0 5-0 വകുപ്പുകളും 
1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബിയും കൂട്ടിവായിച്ച 
പ് കാ രം നൽക പ്പെട്ട അധി കാ ര ങ്ങൾ വിനി യോ ഗിച്ച് , 
ശ്രീ . പി . എ . ദേവ് , അഡ്വക്കേറ്റ് , S / o ശ്രീ . കെ . എസ് . പത്മനാഭൻ , 
" പത്മ ' , ബർമ്മ റോഡ് , തിരുവനന്തപുരം -695 011 എന്നയാളെ 
തിരുവനന്തപുരം റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര 
പരിധിയായി നിശ്ചയിച്ച് 24-4-2021 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
19 / 1997 , TVPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


പ്കാ രം 


നൽക പ്പെട്ട 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3-0 5-0 വകുപ്പുകളും 
1956 - ലെ നോട്ടീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും 
കൂട്ടി വാ യിച്ച 

അധി കാ ര ങ്ങൾ 
വിനിയോഗിച്ച് , ശ്രീ . തോംസൺ കെ . ജോസ് , അഡ്വക്കേറ്റ് , 
S / o ശ്രീ . കെ . ഒ . തോമസ് , കാറ്റാടി ഹൗസ് , തുരുത്തി പി . ഒ . , 
ചങ്ങ നാ ശ്ശേ രി , കോട്ടയം- 686 535 എന്ന യാളെ കോട്ടയം 
റവന്യൂ ജില്ലയിലെ കോട്ടയം താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശം 
അധികാര പരിധിയായി നിശ്ചയിച്ച് 15-4-2021 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 01/1998 { KTM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


അരവിന്ദ് ബാബു , പി . കെ . , 

നിയമ സെക്രട്ടറി . 


9 


